SOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634/ 2018-20 


ക 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 21 

21st July 2020 
1195 കർക്കടകം 6 
6th Karkadakam 1195 


നമ്പർ 


r"} 26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 30 
30th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


5336 


KERALA GAZETTE 


[PART III 


Vaikom Taluk 


പരസ്യം 


(1 ) 


നമ്പർ സി1-3953 2020 . 


2020 ജൂൺ 5. 


ഇന 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആവശ്യ ത്തി ലേ ക്കായി 

പരേതന്റെ നിയ മാ നു സ ത 
അവകാശി മേൽ വിവരിച്ച ഒന്നു മുതൽ മൂന്നുവരെയുള്ളവർ 
മാത്രമാണെന്ന് പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 


വൈക്കം താലൂക്കിൽ നടു വില വില്ലേജിൽ നടു വില 
ക ര യിൽ 

തക്കും കോ വിൽ വീട്ടിൽ ന രേ ന്ദ ബാബ 
20 - 2-2020 - ൽ മ ര ണ മ ട ഞ്ഞിിട്ടു ള്ളതാണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും 
ഗവൺമെന്റ് ആനുകൂല്യം ലഭിക്കുന്നതിനും ആശിത നിയമന 
ത്തിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി അവ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്ന് കാണിച്ച് പരേതന്റെ 
മാതാവ് സതീ ദേ വി , സഹോദ ര ങ്ങ ൾ ബിന്ദു , എസ്. , 
ബിജു , റ്റി. എന്നിവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ നടുവില 
വില്ലേജാ ഫീസർ മു ഖാ ന്തിരം അന്വേഷ ണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയാൻ 20-2-2020 - ൽ 
അവിവാഹിതനും സന്താ ന ര ഹി ത നു മാ യി മര ണ മടഞ്ഞി 
ട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശിയായി താഴെ വിവരിക്കുന്ന 
ഒരാൾ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 


(ഒപ്പ്) 
തഹശീൽദാർ. 


ക്കും . 


Kanjirappally Taluk 


പരസ്യം 


നമ്പർ സി2-2113 2020 . 


2020 മേയ് 28 . 


സതീദേവി 


മാതാവ് 


75 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വശ്യ ത്തി ലേ ക്കാ യി പരേതന്റെ നിയ മാ നു സ ത 
അവകാശി മേൽ വിവരിച്ച് മാതാവ് സതീദേവി മാത്രമാണെന്ന് 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമ യ ത്തിനു ശേ ഷ വും ത പാ ൽ മാർഗ്ഗവും ലഭി ക്കു ന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


കാഞ്ഞിര പള്ളി 

താ ലൂ ക്കിൽ 

എരു മേ ലി തെക്ക് 
വില്ലേജിൽ പമ്പാവാലി നോർത്ത് പി . ഒ. - യിൽ കുഴിക്കാട്ട് 
വീട്ടിൽ കെ . ഒ . മത്തായി എന്നയാൾ 31-7-2005 - ൽ മരണ 
പ്പെട്ടുപോയിട്ടുള്ളതാണെന്നും, വിവിധ സർക്കാർ ആവ ശ്യ 
ങ്ങൾക്കായി ഹാജരാക്കുന്നതിന് പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
അനിൽ കെ . മാത്യു , കുഴിക്കാട്ട് വീട്, പമ്പാവാലി നോർത്ത് 
പി. ഒ. സമർപ്പിച്ച അപേക്ഷയിൻമേൽ എരുമേലി തെക്ക് വില്ലേജാ 
ഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന്റെ 
അ ന ന്ത രാ വ കാ ശി കളായി 

പേര് ചേർത്തി 
ട്ടുള്ളവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


വ ക്കം 


താ ഴ 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


അന്നമ്മ മത്തായി 


ഭാര്യ 


73 


2 


അനിൽ കെ . മാത 


മകൻ 


48 


ക . 


3 


മഞ്ജുള ജാസ്മിൻ 


മകൾ 


45 


4 


ഷൻ മാത 


മകൻ 


40 


മറ്റ് 


5 


ഷിബിൻ മാത 


32 


നമ്പർ സി1-40682020. 

2020 ജൂൺ 12 . 
വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ ബ്രഹ്മമംഗലം 
ക ര യിൽ മൂ ഴി യിൽ വീട്ടിൽ പി . 

വാസു 
26 - 1- 2020- ൽ മ ര ണ മ ട ഞ്ഞിട്ടു ള്ളതാ ണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്ത , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും 
ഫാമിലി പെൻഷൻ ലഭിക്കുന്നതിനും 

വിവിധ 
ആവശ്യങ്ങൾക്കുമായി അ വ കാശ സർട്ടിഫിക്കറ്റ് അനു വ 
ദിച്ചുതരണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ രാജമ്മ, എം . ജി. 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ ചെമ്പ് വില്ലേ ജാ ഫീ സർ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ 
തിൽ ടിയാൻ 26-1-2020 - ൽ മരണ മടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 3 (മൂന്ന്) പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം 
കാഞ്ഞിര പ ളളി തഹ ശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പി ക്കേ ണ്ട താണ്. നിശ്ചിത തീയ തിക്കു ശേ ഷിമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


| കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


1 


രാജമ്മ , എം . ജി . 


ഭാര്യ 


64 


2 


മകൾ 


36 


ധന്യാ പി. വാസു 
ഉണ്ണി പി . വാസു 


താലൂക്കാഫീസ്, 
കാഞ്ഞിരപ്പള്ളി. 


( ഒപ്പ്) 
തഹശീൽദാർ, 


3 


മകൻ 


29 


112 


